Reg. No . രജി. നമ്പർ 
KL / TV ( N ) /12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2009 


OVERN 


ാം 


KERAL 


VENT OF 


वजपतर 


a 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


No. 


Vol. LIV 
വാല്യം 54 


14th July 2009 
2009ജൂലൈ 14 
23rd Ashadha 1931 
1931 ആഷാഢം 23 


| 28 
നമ്പർ 


തിരുവനന്തപുരം, ചൊവ്വ 


PART III 


Fisheries Department 


- ( 1) 


തിരുവനന്തപുരം ദക്ഷിണ മേഖലാ ഫിഷറീസ് - മാത്രമേ ചെലവഴിച്ചിട്ടുള്ളുവെന്നും അഡ്മിനിസ്ട്രേറ്റർ റിപ്പോർട്ട് 
ജോയിന്റ് ഡയറക്ടർ ഫിഷറീസ് സഹകരണ ചെയ്തിരുന്നു . സംഘത്തിന് മൽസ്യഫെഡ് അഫിലിയേഷൻ 
സംഘം രജിസ്ട്രാറുടെ നടപടി. 

ലഭിച്ചിട്ടില്ലായെന്നും പ്രത്യേക ഘടക പദ്ധതി പ്രകാരം അനുവദിച്ച് 

തുക വിനിയോഗിക്കാൻ സാധിച്ചിട്ടില്ലെന്നും സംഘത്തിന്റെ 
നമ്പർ എഫ്1 - 2128/ 93. 

2009 മേയ് 27 . ബാങ്ക് അക്കൗണ്ടുകളിൽ 29- 2- 2008-വരെ 6,50,576 രൂപ ബാക്കി 

-യുണ്ടെന്നും 2006 - 07 വർഷം വരെ ആഡിറ്റ് നടത്തിയിട്ടുണ്ടെന്നും 
പരാമർശം: - കൊല്ലം ഫിഷറീസ് അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ 
7 -11- 2008- ലെ എഫ്.6148 /04 നമ്പർ കത്തും 

66 -ാം വകു പ്പു പ്രകാരം പരി ശോ ധന നടത്തി റിപ്പോർട്ട് 
ഉള്ളടക്കവും. 

ചെയ്തിട്ടുണ്ട്. സംഘാംഗങ്ങൾക്ക് ടി സംഘം നടത്തിക്കൊണ്ടു 

പോകുന്നതിന് താൽപര്യമില്ലാത്തതിനാൽ ടി സംഘത്തിന് 
ഉത്തരവ് 

അനു വദിക്കപ്പെട്ട ഗ്രാന്റ് തുക സർക്കാരിലേക്ക് മുതൽ 

കൂട്ടാവുന്നതും, സംഘം പ്രവർത്തനം സമാപ്തീകരിച്ച് ഉത്തരവ് 
ഇരവിപുരം ഹരിജൻ മൽസ്യത്തൊഴിലാളി സഹകരണ 

പുറപ്പെടുവിക്കാവുന്നതും കൊല്ലം ഫിഷറീസ് ഡെവലപ്മെന്റ് 
സംഘം ക്ലിപ്തം നമ്പർ എഫ്. ക്യൂ . 5, 18 - 2 - 1987 - ൽ ആരംഭിച്ചു . 

- ആഫീസറെ ടി സംഘം ലിക്വിഡേറ്ററായി നിയമിച്ചുത്തരവ് 
എങ്കിലും നിയാമാവലി പ്രകാരമുള്ള ക്ഷേമപ്രവർത്തനങ്ങൾ 

നൽകാവുന്നതാണെന്നും സൂചന പരാമർശിത കത്തിലൂടെ കൊല്ലം 
നടത്തുന്നതിൽ വീഴ്ച സംഭവിക്കുകയും സംഘം പ്രവർത്തനം 

ഫിഷറീസ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ശുപാർശ സമർപ്പിച്ചിരിക്കുന്നു . 
ഊർജ്ജിതപ്പെടുത്തുന്നതിന്റെ ഭാഗമായി അഡ്മിനിസ്ട്രേറ്റർ 
വിളിച്ചു ചേർത്ത വിശേഷാൽ പൊതു യോ ഗ ത്തിൽ 61 - ൽ 

മേൽ വിവരിച്ച സാഹചര്യത്തിൽ ഇരവിപുരം ഹരിജൻ 
3 അംഗങ്ങൾ മാത്രമേ പങ്കെടുത്തിട്ടുള്ളുവെന്നും സംഘത്തിന് - മൽസ്യത്തൊഴിലാളി സഹകരണ സംഘം ക്ലിപ്തം നമ്പർ 
പ്രത്യേക ഘടക പദ്ധതി പ്രകാരം അനുവദിച്ച ഗ്രാന്റ്തുകയിൽ - എഫ്. ക്യൂ . 5 - ന്റെ പ്രവർത്തന സാദ്ധ്യതയില്ലായ്മ പരിഗണിച്ചും 
നാമ മാ ത മായി മാത്രമേ ചെല വ ഴിച്ചിട്ടു ള്ളു വെന്നും അഡ്മിനിസ്ട്രേറ്റർ, യൂണിറ്റ് ഇൻസ്പെക്ടർ, ഫിഷറീസ് 
അഡ്മിനിസ്ട്രേറ്റർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സംഘത്തിന് അസിസ്റ്റന്റ് രജിസ്ട്രാർ എന്നിവരുടെ ശുപാർശപ്രകാരവും ടി 
മൽസ്യഫെഡ് അഫിലിയേഷൻ ലഭിച്ചിട്ടില്ലായെന്നും പ്രത്യേക സംഘം പ്രവർത്തനം കേരള സഹകരണ സംഘം നിയമത്തിലെ 
ഘടക പദ്ധതി പ്രകാരം അനുവദിച്ച തുകയിൽ നാമമാത്രമായി വകുപ്പ് 71(2 ) പ്രകാരം സമാപ്തീകരിച്ചു കൊണ്ടും വകുപ്പ് 
Gaz . No . 28 /2009/DTP (Fisheries). 


24 


KERALA GAZETTE 


[PART III 


ഉത്തരവ് 


72 ( 1 ) പ്രകാരം കൊല്ലം ( ഹെഡ് ക്വാർട്ടേഴ്സ്) ഫിഷറീസ് 
ഡെവലപ്മെന്റ് ആഫീസറെ ടി സംഘം ലിക്വിഡേറ്ററായി. 
നിയമിച്ചുകൊണ്ടും ഇതിനാൽ ഉത്തരവാകുന്നു. ലിക്വിഡേറ്റർ 
സംഘത്തിന് പ്രത്യേക ഘടക പദ്ധതിപ്രകാരം ലഭിച്ചതും ബാങ്കിൽ 
നിക്ഷേപിച്ചതുമായ ഗ്രാന്റ് തുക പിൻവലിക്കുന്ന ദിവസം വരെ 
യുള്ള പലിശ സഹിതം സർക്കാരിലേക്ക് തിരിച്ചടയ്ക്കേണ്ടതും 
സംഘത്തിന്റെ ആസ്തിബാദ്ധ്യതകൾഏറ്റെടുത്ത്നിയമാനുസൃത 
കാലയളവായ രണ്ടു മാസത്തിനുശേഷം അന്തിമ സമാപ്തീകരണ 
നടപടികൾ സ്വീകരിക്കേണ്ടതുമാണ്. 


കള്ളിക്കാട് മൽസ്യത്തൊഴിലാളി സഹകരണ സംഘം ക്ലിപ്തം 
നമ്പർ 3149- ൽ സൂചന (1) പ്രകാരം അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയെ 
നിയമിച്ചുത്തരവായിരുന്നുവെങ്കിലും അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി 
ചുമതല ഏറ്റെടുക്കുകയോ തെരഞ്ഞെടുപ്പ് നട പടികൾ 
സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ലായെന്ന് സൂചന (2) പ്രകാരം 
അറിയിച്ചിരുന്നു . ടി സംഘത്തിന് മൽസ്യഫെഡിൽ അഫിലിയേ 
ഷനില്ലാത്തതിനാൽ സാമ്പത്തിക സഹായമൊന്നും ലഭിക്കുന്നി 
ല്ലായെന്നും സാമ്പത്തികമായി സംഘം പിന്നോക്കാവസ്ഥയി 
ലാണെന്നും വായ്പ ഇടപാടും മൽസ്യലേലവും മറ്റുമായി സമീപത്ത് 
മറ്റു പ്രാഥമിക സംഘങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ 
സംഘത്തിന്റെ പ്രവർത്തനംപൂർണ്ണമായും നിലച്ചുപോയെന്നുമുള്ള 
യൂണിറ്റ് ഇൻസ്പെക്ടറുടെ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ 
ടി സംഘം ലിക്വിഡേറ്റ്ചെയ്യണമെന്ന്സൂചന (3) പ്രകാരം കൊല്ലം 
ഫിഷറീസ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ശുപാർശ ചെയ്തിരിക്കുന്നു. 


- ( 2 ) 
നമ്പർഎഫ്3 -1603/ 03. 

2009 മേയ് 28 . 
പരാമർശം: - 1. ഈ ആഫീസിലെ 20 - 12 - 2004 -ാം തീയതിയിലെ 

ഇതേ നമ്പർഉത്തരവ്. 
2. കൊല്ലം അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ 28-4-2009 -ാം 
- തീയതിയിലെ എഫ്. 578 / 08 -ാം നമ്പർകത്ത്. 


ഉത്തരവ് 


കോട്ടപ്പുറം എരിതനങ്ങാട് ഉൾനാടൻ മൽസ്യത്തൊഴിലാളി 
വികസനക്ഷേമ സഹകരണ സംഘം ക്ലിപ്തം എഫ്. ക്യു . ഐ . 127 
അഡ്മിനിസ്ട്രേറ്ററായി കൊല്ലം ഫിഷറീസ് ഡെവലപ്മെന്റ് 
ആഫീസറെ സൂചന (1) പ്രകാരം നിയമിച്ചുത്തരവായിരുന്നു . ടി 
സംഘത്തിന്റെ ലിക്വിഡേറ്ററായി എഫ്. ഡി. ഒ. കൊല്ലം 1-2 -2005 - ൽ 
ചുമതല ഏറ്റെടുത്തു വെന്നും മിനിട്ട് സ് ബുക്ക്മാത്രമേ 
സംഘ ത്തിൽനിന്ന് ലഭിച്ചിട്ടു ള്ളു വെന്നും സംഘ ത്തിന്റെ 
റിക്കാർഡുകളോ മറ്റു മുതലുകളോ ലിക്വിഡേറ്ററെ ഏൽപ്പിക്ക 
ണമെന്ന്കാണിച്ച് നോട്ടീസ് സംഘത്തിനും സമീപ പ്രദേശത്തുള്ള 
പള്ളിയിലും പ്രസിദ്ധീകരിച്ചുവെങ്കിലും ആരുംതന്നെ പ്രതികരി 
ച്ചില്ലെന്നും സംഘം മൽസ്യഫെഡിൽ അഫിലിയേറ്റ് ചെയ്ത 
വെങ്കിലും ധനസഹായമൊന്നും ലഭിച്ചിട്ടില്ലെന്നും സംഘത്തിൽ 
55 അംഗങ്ങൾ മാത്രമേയുള്ളുവെന്നും ആയതിനാൽ ഇതൊരു 
പോക്കറ്റ സംഘമായി കണക്കാക്കി സംഘത്തിന്റെ രജിസ്ട്രേഷൻ 
റദ്ദ് ചെയ്യണമെന്ന് ലിക്വിഡേറ്റർ ശുപാർശ ചെയ്തിരിക്കുന്നതായി 
കൊല്ലം ഫിഷറീസ് അസിസ്റ്റന്റ് രജിസ്ട്രാർ അറിയിച്ച 
തോടൊപ്പം സംഘത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യുന്നതിന് 
ശുപാർശ ചെയ്തിരിക്കുന്നു. 


- മേൽ സാഹചര്യത്തിൽ പ്രവർത്തന സ്തംഭനം നേരിടുന്ന 
കള്ളിക്കാട് മൽസ്യത്തൊഴിലാളി സഹകരണ സംഘം ക്ലിപ്തം 
നമ്പർ 3149- ന്റെ പ്രവർത്തന സാദ്ധ്യതയില്ലായ്മ ബോദ്ധ്യപ്പെട്ട 
തിന്റെ അടിസ്ഥാനത്തിൽ ടി സംഘത്തിന്റെ പ്രവർത്തനം കേരള 
സഹകരണ സംഘം നിയമത്തിലെ വകുപ്പ് 71(2) അനുസരിച്ച് 
സമാപ്തീകരിച്ചുകൊണ്ടും വകുപ്പ്72( 1) പ്രകാരം ടി സംഘത്തിന്റെ 
ലിക്വിഡേറ്ററായി കർത്തികപ്പള്ളി എഫ്. ഡി. ഒ.- യെ നിയമിച്ചു 
കൊണ്ടും ഇതിനാൽഉത്തരവാകുന്നു . ലിക്വിഡേറ്റർ സംഘത്തിന്റെ 
ആസ്തിബാദ്ധ്യതകൾ ഏറ്റെടുക്കേണ്ടതുംഉത്തരവ് തീയതിമുതൽ 
രണ്ടു മാസത്തിനുശേഷം അന്തിമ സമാപ്തീകരണ നടപടികൾ 
സ്വീകരിക്കേണ്ടതുമാണ്. 


( ഒപ്പ്) 

- ഫിഷറീസ് ജോയിന്റ് ഡയറക്ടർ 
തിരുവനന്തപുരം. ഫിഷറീസ് സഹകരണസംഘം രജിസ്ട്രാർ. 


ലേലപ്പരസ്യം 
നമ്പർ ഡി. 1676 / 2003 . 

2009 ജൂൺ 10. 
2009ജൂലൈമാസം 30 -ാം തീയതി 12 മണിക്ക് കായംകുളം 
ഐസ് പ്ലാന്റിലെ ജംഗമ വസ്തുക്കളായ മെഷിനറികൾ ലേലം 
ചെയ്ത് കൊടുക്കുന്നതാണ്. 


ക്രമനമ്പർ 


പേരും ഇനവും 


അളവ് 


- മേൽ സാഹചര്യത്തിൽ പ്രവർത്തന സ്തംഭനം നേരിടുന്ന 
കോട്ടപ്പുറം എരിതനങ്ങാട് ഉൾനാടൻ മൽസ്യത്തൊഴിലാളി 
വികസനക്ഷേമ സഹകരണ സംഘം ക്ലിപ്തം എഫ്. ക്യൂ . 127 - ന്റെ 
( പവർത്തന സാദ്ധ്യ ത യി ല്ലായ്മ ബോദ്ധ്യ പ്പെട്ടതിന്റെ 
അടിസ്ഥാനത്തിൽ ടി സംഘത്തിന്റെ രജിസ്ട്രേഷൻ കേരള 
സഹകരണ സംഘം നിയമത്തിലെ വകുപ്പ് 74 പ്രകാരം റദ്ദ് 
ചെയ്തുകൊണ്ട്ഇതിനാൽഉത്തരവാകുന്നു . 


( 1) 


| I. MACHINERIES 


നമ്പർ എഫ്3 - 1405/ 05. 

2009 മേയ് 28 . 
പരാമർശം: - 1. ഈ ആഫീസിലെ 12 - 9- 2005 -ാം തീയതിയിലെ 

ഇതേ നമ്പർഉത്തരവ്. 
2. കൊല്ലം ഫിഷറീസ് അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ 

26- 6-2006 - ലെ എഫ്. 6136/04 -ാം നമ്പർകത്ത്. 
3. കൊല്ലം ഫിഷറീസ്അസിസ്റ്റന്റ്രജിസ്ട്രാറുടെ 
- 30 -4 - 2009 - ലെ എഫ് . 6136/04 -ാം നമ്പർകത്ത് . 


അമോണിയ കമ്പസർ 
30 എച്ച്. പി . മോട്ടോർ വിത്ത്പുള്ളി 
അമോണിയ റസീവർ വിത്ത് ഫിറ്റിംഗ്സ് 
കണ്ടൻസർ കൂളിംഗ് പമ്പ് 1 എച്ച്. പി. 

മോട്ടോർ ( സ്പെയർ) 
5 കണ്ടൻസർ കൂളിംഗ് പമ്പ്3 എച്ച്. പി. മോട്ടോർ 1 
- 6 അജിറ്റേറ്റർ കപ്ലിംഗ്, 2 എച്ച്. പി. മോട്ടോർ 

വിത്ത് ഫിറ്റിംഗ്സ് 
ഓയിൽസവേറ്റർ വിത്ത് ഫിറ്റിംഗ്സ് 


14th JULY 2009] 


FISHERIES DEPARTMENT 


- (1) 


(3) 


( 2 ) 


- 8 


(2) 
ഓയിൽ സപ്രേറ്റർ വിത്ത് ഫിറ്റിംഗ്സ് ഫ്ളോട്ട് 
വാൽവ് 


ഐസ്ക്യാൻസബ്ബർ 
- വാട്ടർ ഫിൽറ്റർ 
- ഐസ് ക്രഷർ വിത്ത് ഹാൻഡിൽ 
ഇലക്ട്രിക് കെയിൻ /2 ടൺ 
ഐസ്ക്യാൻ സ്പെയർ 
തെർമോമീറ്റർ 
ഇൻസ്ട്രക്ഷൻ ചാർജ്ജ് ബോർഡ് 
ഐസ്ക്യാൻ ഫില്ലർ വിത്ത് ഫ്ളോട്ട് 
സക്കർ പമ്പ് വിത്ത് 1 എച്ച്. പി . മോട്ടോർ 
എയർടോപ്പ്ട്യൂബ്വിത്ത് ബ്രാക്കറ്റ് 
കോയിൽനീഡിൽ 
ഡാലിയാമീറ്റർ 
കപ്പാസിറ്റർ 12 കെ . വി. എ . ആർ. 
30. എച്ച്. പി. മോട്ടോർ 


20 
21 


13 അഡ്ജസ്റ്റബിൾ റെയിഞ്ച് 2 

ബോക്സ് സ്പാനർ 

സ് സ്പാനർ 8 " 
-- റിംഗ്സ്പാനർ (6 നമ്പർ) 

സ്ഡ വർ 10.6.3 " 
കട്ടിംഗ് പ്ലെയർ (issued) 
കട്ടിംഗ് പ്ലെയർ ( on isolated) 
ബഞ്ച്വെയ്സ് 
ഹാമർ 6163 2 lbs 116 S 12 lbs 
ബോക്സ് ഫയൽ 
ഫ്ളാറ്റ് ഫയൽ ( R ) 
eðgöğ 2000 (Half round ) 
ഫയൽനഡ് 

ഹെഡ് സ് 2 " 
- ഹെഡ് സ്കൂ Adjustable 
- അലൻകീ 3 / 8 1/ 21 X 1/8, 2 
ഓൾഡ് സിഡിൽ 8 " 
ഓൾഡ് സിഡിൽ 6 " 
ഓൾഡ് സിഡിൽ 1 x 1 / 11 " 
- സിഡിൽ സ്റ്റീൽ 1/2 x 3 / 4 
- പഞ്ച് സ്റ്റീൽ 
ഇ . എച്ച്. നിപ്പിൾ 
ജി . ഐ . ഹോസ് നിപ്പിൾ 
ന്യൂ . ഐ . കപ്ലിംഗ് 

ജി. ഐ . പ്ളാഞ്ച് 
38 Tee 1" x 2 

ജി . ഐ . പൈപ്പ് 2 1/2 X15 
ജി . ഐ .എൽബോ ( Various) 

പൈപ്പ് പ്ളഗ് 
ഇ . എച്ച്. ബ്രഷ് 

വാട്ടർ മീറ്റർ (filled with line) 
44 

ഫുൾവേ വാൽവ് ( MUSC ) 


II. SPARE PARTS FOR COMPRESSOR 


കണക്ഷൻ റാസ്1/2 
ബയറിംഗ് ബ്രഷ് 
ഡിസ്പാർജ്ജ്വാൽവ് സിംഗ് 
ഹെഡ്ബാൾ ലീവിംഗ് ഗ്യാസ്കറ്റ് 
ഓയിൽ പഞ്ച്ഗ്യാസ്കറ്റ് 
സേഫ്റ്റിവാൾവ് 250 1 അമോണിയ 
പിസ്റ്റൺ റിംഗ് ഗൈഡ് 
തെർമ്മോമീറ്റർ ഗ്യാസ്കറ്റ് 
അമോണിയ വാൾവ് മെയിൻ ഹോൾഡ് 


III . PIPE AND CONNECTION 


3 


അമോണിയ പൈപ്പ് 3/ 8 " x 18 " 
- അമോണിയ പൈപ്പ്1/14 x 20 x 9 
അമോണിയ പൈപ്പ് 1/14 " x 210 " 
അമോണിയ എൽബോ 3/ 4 x 3/4 " 
ജി. ഐ . പൈപ്പ് 2 " x 17 " x 2 " x 34 ", 
അയൺ പൈപ്പ് സോക്കറ്റ് 2 " x 3/ 4 " 
1/ 14 " റ്റെസ് വിത്ത്പ്ളാഞ്ച് ഫിറ്റിംഗ്സ് 
ജി . ഐ . ഹാംഗൻ ബ്രഷ് 
സക്ഷൻ വാൽവ് റേയ്ഞ്ച് ഫോർ കംപ്രസ്സർ 
ചെയിൻ റെയിഞ്ച് 

പൈപ്പ് റെയിഞ്ച് 24 " 
പൈപ്പ് റെയിഞ്ച് 6 " 


IV . ANGLE GRONE 
ആഗിൾ അയൺ 3 x 2 " x 1/ 4 X 23 " 
ആഗിൾ അയൺ 2 X 2 " x 1/ 4 X 18 " 


ബോൾട്ട് അയൺ 5 / 3 X 4 1/ 2 
ബോൾട്ട് അയൺ 5 / 8 X 21 
ബോൾട്ട് അയൺ 5 / 8 X 3 

ഐ ബോർട്ട് 5 / 10 
7 വാഷർപ്ളേറ്റ് 


| 
- 12 


KERALA GAZETTE 


[PART III 


നിബന്ധനകൾ 


(2 ) 


V. TOOLS 
- 1 ട്രാഫ്റ്റ്മാൻടൂൾ ബോക്സ് 

കണക്ഷൻ റോഡ് ബോൾട്ട് ഫോർ കംപ്രസ്സർ 
ഡബിൾ ഹാൻഡ് പോണ്ടർ സെറ്റ് 
ഗ്രീസ്ഗൺ 
സ്റ്റീൽ ടേപ്പ് 
- ലോക്ക് ആൻസ് ക്വീ 
ബുൻഡ് ബ്രേക്ക് ഇനാമിൽ 
ഡബിൾ ഹാൻഡ് സ്പാനർ 1/14, 1 1/ 3 
ഡബിൾ ഹാൻഡ് സ്പാനർ 

ലൈൻ ടെസ്റ്റർ 
- ബാസ് ടോക്കൺ 
നമ്പർ പ്ലേറ്റ് 
ഗ്യാസ് പ്ലേറ്റ് 
ട്രാൻസ്ഫോർമർ ഓയിൽ 
അമോണിയ റസീവർ വാൽവ് 


| ബഷ് 100 MM 


ബ്രഷ്5 MM 


ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലേലം 
തുടങ്ങുന്നതിന് മുൻപ് നിശ്ചിത രൂപ നിരതദ്രവ്യമായി 
ലേലം ചെയ്യുന്നഉദ്യോഗസ്ഥനെഏൽപ്പിക്കേണ്ടതാണ്. 
സർക്കാർ വക ലേലം ഏറ്റെടുത്ത് കരാർ വീഴ് ച 
വരുത്തിയവർ ലേലത്തിൽപങ്കെടുക്കുവാൻ അർഹരല്ല . 
ഏറ്റവും കൂടുതൽതുകയ്ക്ക് ലേലം പിടിക്കുന്ന ആളിന്റെ 
പേരിൽ ലേലം താൽക്കാലികമായി ഉറപ്പിക്കുന്നതും 
ഫിഷറീസ് ഡയറക്ടറുടെ അനുവാദത്താൽമാത്രം ലേലം 
സ്ഥിരപ്പെടുത്താവുന്നതുമാണ്. 
ലേലം മൂന്നു വാക്കു വിളിച്ചു നിർത്തിയ ഉടനെ ലേല 
തുകയുടെ 10/1 സെക്യൂരിറ്റിയായി അടയ്ക്കേണ്ടതാണ്. 
ലേലത്തിൽ പങ്കെടുക്കുന്നവരിൽ ലേലം താൽക്കാലി 
കമായി ഉറപ്പിക്കുന്നയാളിന്റെ ഒഴികെ മറ്റുള്ളവരുടെ 
നിര ത ദ വ്യം ലേലം ക ഴി ഞഞ്ഞാ ലു ടനെ മട ക്കി 
കൊടുക്കുന്നതാണ്. 
ലേലത്തിൽ പങ്കെടുക്കുന്നവർക്ക് ലേല സംഖ്യ യഥാക്രമം 
അടയ്ക്കുന്നതിനുള്ള സാമ്പത്തികശേഷി ഉണ്ടായിരി 
ക്കേണ്ടതാണ്. 
ലേലത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടത്ര ആളുകൾ ഇല്ലാ 
തെയോ വേന്ദ്രത മൽസരം ഇല്ലാതെയോ വരുന്നപക്ഷം 
ലേലം നിർത്തിവച്ച്മറ്റൊരു ദിവസം ലേലം നടത്തുവാൻ 
ലേലം ചെയ്യുന്നഉദ്യോഗസ്ഥന്അധികാരമുണ്ടായിരിക്കും. 
ലേലം സ്ഥിരപ്പെടുത്തിയ വിവരം അറിയിക്കുന്ന തീയതി 
മുതൽ ഒരാഴ്ചയ്ക്കകം ലേലക്കാരൻ ലേലം നടത്തിയ 
ഉദ്യോഗസ്ഥന്റെഓഫീസിൽ ഹാജരായി 50 രൂപയുടെ 
(അൻപത്രൂപ) മുദ്രപ്പത്രത്തിൽ ഉടമ്പടി എഴുതേണ്ടതും 
ലേലസംഖ്യ 100 രൂപയിൽ കുറവായിരുന്നാൽ ഒന്നായിട്ടും, 
100 രൂപയിൽ കൂടുതലായിരുന്നാൽ ലേല സംഖ്യയുടെ 
/4 തുക കെട്ടിവയ്ക്കേണ്ടതുമാണ്. അതിനു വിപരീതമായി 
പ്രവർത്തിക്കുന്നപക്ഷം ലേലക്കാരൻ കെട്ടിവച്ചിരിക്കുന്ന 
തുക കണ്ടു കെട്ടി സർക്കാ രി ലേക്ക് മുതൽ 
കൂട്ടാവുന്നതുമാണ്. മേൽപ്പറഞ്ഞ പ്രകാരം ഉടമ്പടി 
നൽകുന്നതിനുമുൻപായി ലേല വസ്തു എടുക്കുവാൻ 
പാടില്ലാത്തതാകുന്നു . 
ലേല ക്കാ ര നിൽ നിന്നും ഏതെങ്കിലും ഇന ത്തിൽ 
ഏതെങ്കിലും തുക ഈടാക്കാനുണ്ടെങ്കിൽ അത് കേരള 
സംസ്ഥാനത്ത് നിലവിലിരിക്കുന്ന കുടിശ്ശിക നിയമ 
പ്രകാരമോ നിലവിലുള്ള മറ്റ് നിയമമനുസരിച്ചോ 
വസൂലാക്കുന്നതാണ്. 
യാതൊരു കാരണം കാണിക്കാതെ ലേലം മാറ്റി വയ്ക്ക 
ന്നതിനോ നിരാകരിക്കുന്നതിനോഉള്ള അധികാരം ലേലം 
നടത്തുന്നഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമാണ്. 
ലേല ദിവസം അവധിയായി വരികയാണെങ്കിൽ അടുത്ത 
പ്രവർത്തി ദിവസം ലേലം നടത്തുന്നതായിരിക്കും. 
- ലേലക്കാരൻ നിരതദ്രവ്യം ഉൾപ്പടെ ലേല സംഖ്യയുടെ 
10 % തുക ലേലം കഴിഞ്ഞാലുടൻ ഡെപ്പോസിറ്റായി 
കെട്ടിവയ്ക്കേണ്ടതാണ്. ഈ തുക ലേല കാലാവധി 
തൃപ് തി ക ര മാ യി പൂർത്തി യാ ക്കി യ തി നു ശേഷം 
ലേലക്കാരന് മടക്കി നൽകുന്നതാണ്. 


ബ്രഷ്12 MM 


ബ്രഷ് 


20 


ടോർച്ച് ലൈറ്റ് 


VI. ELECTRIC ITEMS 


10 . H 


കോപ്പർവയർ ( 10. H ) 
ലേ സ്കൂ S " Y " 1/2 
സസ്പൻസൻ ഇൻസുലേറ്റർ 
സ്പിംഗ് ഫോർ കറണ്ട്കണക്ടർ 
ബോക്സ് കേബിൾകണ്ടക്ടർ(Big Size ) 
ബോക്സ് കേബിൾ കണ്ടക്ടർ 1/2 
കണക്ടേഴ്സ് 


10 


G H . കവർ 


ഡബികേർ വയർ 
സ്കൂട്ടർ ബോക്സ് കവർ 
ഓവർതേപ്പ്റിലേ 
- സ്വിച്ച് A . H . and H 
- ലോഡ്കണക്ടർ ബോക്സ് 

ലേ ലൈ സ്റ്റാർട്ടർ 
5/Pസ്വിച്ച് 


ഫിഷറീസ് ഡെപ്യൂട്ടി 
ഡയറക്ടറുടെ കാര്യാലയം, 
ആലപ്പുഴ. 


( ഒപ്പ്) 
ഫിഷറീസ് ഡെപ്യൂട്ടി 

- ഡയറക്ടർ. 
( കേരള ഗവർണ്ണർക്കുവേണ്ടി) 


15 


